- Reg . No. രജി. നമ്പർ 
KL/ TV ( N )/12/ 2009 - 2011 


सत्यमेव जयते 


Government of Kerala 
കേരള സർക്കാർ 

2011 


ve 


WMENT OF 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


Vol. LVI 
വാല്യം 56 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


1st February 2011 
2011 ഫെബ്രുവരി 1 
12th Magha 1932 
- 1932 മാഘം 12 


നമ്പർ 


PART III 


State Transport Authority 


ലഘു ദർഘാസ് പരസ്യം 


നമ്പർ സി6 - 216 / 2011. 

2011 ജനുവരി 7. 
സംസ്ഥാന ജലഗതാഗത വകുപ്പിലെ ബോട്ടുകൾ റിപ്പയറിനുവേ 1 തേവര യാർഡിന്റെ നിലവിലുള്ള അവസ്ഥയിൽ 
സ്ലിപ്വേ വഴി കയറ്റുകയും റിപ്പയറിനുശേഷം ഇറക്കുകയും ചെയ്യുന്നതിന്മുദ്രവച്ച ദർഘാസുകൾക്ഷണിച്ചുകൊള്ളുന്നു . 

ദർഘാസ് നമ്പർ 61 / സി6 /2010- 11. 
അടങ്കൽതുക 1,00 ,000 
നിരതദ്രവ്യം - 2,500. 
ദർഘാസ് ഫോറത്തിന്റെ വില - 416 ( 16 എസ്. റ്റി. ഉൾപ്പെടെ) 
ദർഘാസ് ഫോറം വിൽക്കുന്ന തീയതിയും സമയവും - 10 - 2 - 2011 , 1 മണിവരെ. 
നിരതദ്രവ്യം സ്വീകരിക്കുന്ന തീയതിയും സമയവും - 10 - 2 - 2011, 1 മണിവരെ. 
ദർഘാസ് സ്വീകരിക്കുന്ന തീയതിയും സമയവും 10 - 2 - 2011 , 3 മണിവരെ. 
ദർഘാസ്തുറക്കുന്ന തീയതിയും സമയവും - 

10 - 2 - 2011, 3 . 15 മണി. 
കോൺട്രാക്ടിന്റെ കാലാവധി ഒരു വർഷം. 


വിവരങ്ങൾ 


ദർഘാസ് - സംബന്ധിച്ച് 

- കൂടുതൽ 
പ്രവൃത്തിദിവസങ്ങളിൽ വൈകുന്നേരം 5 മണിവരെ ഈ ഓഫീസിൽ നിന്നും ലഭ്യമാണ്. 

ടെലഫോൺ നമ്പർ: 0477 2252015. 


( 2 ) 


നമ്പർ സി4- 13143 / 2008. 

2011 ജനുവരി 11. 
സംസ്ഥാന ജലഗതാഗത വകുപ്പിലെ ഉപയോഗപ്രദമല്ലാത്ത 11 എഞ്ചിനുകൾ ടെ ർ ചെയ്ത്വിൽക്കുന്നതിന്മുദ്രവച്ച 
ദർഘാസുകൾക്ഷണിച്ചുകൊള്ളുന്നു . 

ദർഘാസ് നമ്പർ -60 / സി4 / 2010 - 11. 
ടെ ർ ചെയ്ത് വിൽക്കുന്ന വസ്തുവിന്റെ വിശദവിവരം: 

എ . എൽ. എം . 370 / 402 
എഞ്ചിൻ വിത്ത്എഫ്. ഐ . പി . - 10 എണ്ണം. 
ഹീനോ എഞ്ചിൻ - 1 എണ്ണം. 
ആകെ 11 എണ്ണം. 
അടങ്കൽ തുക - 1,47 ,000 
നിരതദ്രവ്യം - 1,500 . 
ദർഘാസ് ഫോറത്തിന്റെ വില - 416 
ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും സമയവും - 3- 3 -2011, 1 മണിവരെ. 
ദർഘാസ്ലഭിക്കേ അവസാന തീയതിയും സമയവും - 3- 3- 2011 , 3 മണിവരെ. 
ദർഘാസ്തുറക്കുന്ന തീയതിയും സമയവും - 

3 - 3 - 2011, 3 . 15 മണി. 
ദർഘാസ് - സംബന്ധിച്ച് - കൂടുതൽ 

വിവരങ്ങൾ 
പ്രവൃത്തി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണിവരെ ഈ ഓഫീസിൽ നിന്നും അറിയാവുന്നതാണ്. കൂടാതെ ടെ റിൽ 
പങ്കെടുക്കാൻ താൽപര്യമുള്ളവർക്ക് ആവശ്യപ്പെടുന്നപക്ഷം പ്രസ്തുതഎഞ്ചിനുകൾ പരിശോധിക്കുന്നതിനുള്ള അവസരം 
നൽകുന്നതാണ്. 

ടെലഫോൺ നമ്പർ: 0477 2252015. 


